Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No . രജി. നമ്പർ 
KLITV ( N ) /12/ 2009- 2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVL 
വാല്യം 55 


21st Septeinber 2010 
2010 സെപ്റ്റംബർ 21 
30th Bhadra 1932 
- 1932 ഭാദം 30 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Department of Indigenous Medicine 

SHORT TENDER NOTICES 


| [ No. 2/2010 -11 ] 
No , gl/ 3078/2010 . 

13th August 2010. 
Scaled tenders are invited for the supply of 
Puffer Tono meter to the Salakyathantra Department 
of Government Ayurveda College, Tripunithura . 

The tenders should be superscribed " Tender for 
the supply of Puffer Tonometer Canon /Similar 
to the Salakyathantra Department of the College 
and addressed to the Principal Government 
Ayurveda College, Tripunithura . 
| P A . C . - Rs . 5, 00, 000 . 
Cost of tender form Inclusive of KVAT 
(Non - refundable ) : 

Original - Rs. 1 ,040 , 

Duplicate - Rs. 520 . 
Date and time for sale of tender form 
6 - 9 -2010 to k- 10 -201 0 , 2 p . m . 

Last date and time for receipt of tender form 
8-10-2010, 2 p . 1 . 

Date and time for opening of tenders 
8 - 1 0 -2010, 3 p , m . 

Date upto which the rates are to be firm 
31 -3-2011 . . 

- Rs . 50 will be charged extra towards the 
postage if the tender form has to be sent by post . 


Intending tenderers may on application to the 
Principal , Government Ayurveda College , 
Tripunithura obtain the requisite tender forms 
against cash remittance . The tender form is not 
transferable . Cheques, Postage Stamps etc . will 
not be accepted towards the cost of forms nor will 
the form be sent per V . P . P . 

തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ആയുർവേദ 
കോളേജിലെ ശാലാക്യ വകുപ്പിലേക്ക് ആവശ്യമായ 
പഫർ ടോണോമീററർ വിതരണം ചെയ്യുവാൻ 
തയ്യാറുള്ളവരിൽനിന്നും നിർദ്ദിഷ്ട ഫോറത്തിൽ 
സീൽ ചെയ്ത ദർഘാസുകൾ ക്ഷണിച്ചു കൊളളുന്നു . 

ഉദ്ദേശ വില - രൂപ 5 , 00, 000 , 
ദർഘാസ് ഫോറത്തിന്റെ വില ( വാറ് ഉൾപ്പെടെ): 
- അസ്സ ൽ _ പ 1,040, 

ഡിക്കേറ്- - പ 520 . 
ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന തീയതിയും 
സമയവും - 6- 9- 2010 മുതൽ 4-10-21) 111, 2 മണിവ . 

- ദർഘാസ് ഫോറങ്ങൾ സ്വീകരിക്കുന്ന അവസാന 
തീയതിയും സമയവും - 8 - 10- 2010 ഉച്ചയ്ക്ക് 2 മണി. 

Bഘാസ് തുറക്കുന്ന തീയാതീയും സമയവും - 
8 -10 - 2010 ഉച്ചയ്ക്കും ദ് 21 ണീ . 

31 - 3- 2 11 വ . വിലനിരക്കും പ്രാബല്യത്തി 
ലിരിക്കേ ണ്ടതാണ്. 

ദർഘാസ് ഫാറങ്ങൾ തപാലിൽ ലഭിക്കുന്നതിന് 
ഫോറത്തിന്റെ വിലയ്ക്കു പുറമെ 50 രൂപ 
കൂടുതൽ അടയ്ക്കണ്ടതാണ്. മാറിൻറ 
വിലയായ ചെക്കുകൾ , പോസ്റ്ററജം സ റാമ്പുകൾ 
എന്നിവ സ്വീകരിക്കുന്നതല്ല . ഫോറം വി . പി . പി . വഴി 
അയയ്ക്കു ന്നത്. 


ദർഘാസ് നീട്ടിവയ്ക്കുന്നതിനും യാതൊരു 
കാരണവും കൂടാതെ റദ്ദാക്കുന്നതിനുമുളള അധികാരം 
( പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. 
സർക്കാർ വകുപ്പുകളിൽ നിലവിലുളള എല്ലാ ദർഘാസ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമായ 
രിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ പ്രവർത്തി 
സമയങ്ങളിൽ കോളേജ് ആഫീസിൽ നിന്നും അറിയാ 
വുന്നതാണ് , 

NAME OF ITEM WITH SPECIFICATION 
Puffer Tonometer Canon /Similar Type Non 
Contact Range 0 -60rcar of Hg Alignment- Auto & 
Manual with Printer - Thermal Line Printer ( AMC 
details for 5 years) may also be included . 


ദർഘാസ് ഫോറങ്ങൾ സ്വീകരിക്കുന്ന അവസാന 
തീയതിയും സമയവും - 15- 10 -2010, 2 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
15- 10 -2010, 3 മണി, 

31 - 3- 2011 വരെ നിരക്ക് പ്രാബല്യത്തിലിരി 
ക്കേണ്ടതാണ്. 
- ദർഘാസ് ഫോറങ്ങൾ തപാലിൽ ലഭിക്കുന്നതിന 
ഫോറത്തിന്റെ വിലയ്ക്കുപുറമേ 50 രൂപ കൂടുതൽ 
അടയ്ക്കേണ്ടതാണ്, ദർഘാസ് ഫോറത്തിന്റെ വിലയായി 
ചെക്കുകൾ , ( ഡാഫn , പോസ്റ്റേറജ° സ്റ്റാമ്പ് 
എന്നിവ സ്വീകരിക്കുന്നതല്ല . ഫോറങ്ങൾ വി , പി , പി . 
വി അയയ്ക്കുന്നതല്ല . 

- ദർഘാസം നീട്ടിവയ്ക്കുന്നതിനും യാതൊരു 
കാരണവും കൂടാതെ 08°ാക്കുന്നതിനുമുളള അധികാരം 
പീൻസിപ്പാളിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. 
സർക്കാർ വകുപ്പുകളിൽ നിലവിലുളള എല്ലാ ദർഘാസ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമായിരിക്കുന്ന 
താണ്. കൂടുതൽ വിവരങ്ങൾ പ്രവർത്തി യങ്ങളിൽ 
കോളേജ് ആഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 
Government Ayurveda College, 

(Sd . ) 
| Tripunithura . 

Principal 


| (2) 


| [ No. 03/2010 -11) 
No . 21 3223 /2010 . 

12th August 2010 . 
Sealed tenders are invited for the supply of 
Lab items/Equipments to the various Departments of 
Government Ayurveda College, Tripunithura . 

The tenders should be superscribed as " Tender 
for the supply of Lab itemy/ Equipments and 
addressed to the Principal, Government Ayurveda 
College, Tripunithura . 

P . A . C . - Rs . 3 . 3 lakhs . 
Cost of tender form ( Inclusive of KVAT ). 
(Non -refundable): 

Original - Rs. 728 . 

Duplicate - Rs . 416 . 
Rs. 50 will be charged extra towards the 
postage if the tender form has to be sent by post . 

Date and time for sale of tender form -- 
8 - 9 - 2010 to 8 -10-2010, 2 p . m . 

Last date and time for receipt of tender form 
15-10 - 2010 , 2 p . m . 

Date and time for opening of tenders 
15-10 -2010 , 3 p . II . 

Date upto which the rates are to be firm 
31- 3- 2011 . 

Intending tenderers may on application to the 
Principal, Government Ayurveda College, 
Tripunithura obtain the requisite tender forms 
against cash remittance . The tender form is not 
transferable . Chcque, Postage Stamps etc . 
will not be accepted towards the cost of forms, nor 
will the forms be sent per V . P . P . 

- തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ആയുർവേദ 
കോളേജിലെ വിവിധ വകുപ്പുകളിലേക്ക് ആവശ്യമായ 
ലാബ് ഐററംസ്, എകപ്പ്മെൻറ്സ് എന്നിവ 
വിതരണം ചെയ്യുവാൻ തയ്യാറുളളവരിൽനിന്നും 
നിർദ്ദിഷ്ട ഫോറത്തിൽ സീൽ ചെയ്ത ദർഘാസുകൾ 
ക്ഷണിച്ചുകൊളളുന്നു . 

ഉദ്ദേശ വില - രൂപ 3, 30 , 000 . 
ദർഘാസ " ഫോറത്തിന്റെ വില വാററ് ഉൾപ്പെടെ) 

അസ്സ ൽ - 728 രൂപ . 

പകർപ്പ് _ 416 രൂപ . 
ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന തീയതിയും 
സമയവും - 8 - 9 -2010 മുതൽ 8 -10-2010 , 2 മണി വരെ. 


